Governmentof Kerala 
കേരള സർക്കാർ 

2007 


- Reg. No , രജി. നമ്പർ 
KLITV ( N )/122006 - 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LII 


No . 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 52 


21st August 2007 
2007 ആഗസ്റ്റ്21 
30th Sravana 1929 
1929 ശാവണം 30 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ പരസ്യം 
നമ്പർ ജി . ഡി . കെ. |61|1020 2006, 

- 2007ജൂ ലൈ 31 , 
കേരള ഗവർണ്ണർക്കുവേണ്ടിഭൂജല വകുപ്പ് ജില്ലാ 
മാഫീസർ, വിദ്യാനഗർ, കാസറഗോഡ് താഴെ പറയുന്ന 
പത്തികൾ ക്ക് പരിചയസമ്പന്നരായ കരാറുകാരിൽ 
നിന്നും മൽസരാടിസ്ഥാനത്തിലുളള പ്രവർത്തിയുടെ 
പേരെഴുതി വച്ച ദർഘാസുകൾ ക്ഷണിച്ചു . 
കൊള്ളുന്നു . 
( കൾ ദർഘാസ " നമ്പരും 

നിരത 
നവർ 

ജോലിയുടെവിവരങ്ങളും (ദവ്യ 
- അടങ്കൽ തുകയും 

പ 
| 1 92007 - കാസറഗോഡ് വിദ്യാനഗറിൽ 

ഉളള ഫാ 1 സ് on oഞ്ച് 
ഒാഫിസ് കോമ്പൗണ്ടിൽ 150 , m , 
വ്യാസമുളള കുഴൽ കിണർ 
നീർ നമാണ് പ്ര 

1, 015 
2 10/ 2007 . കാസറഗഡ } ജില്ലയിലെ 

നഞ്ചേശ്വരം പ ത്മാ യ ത്തി ലെ 
മാരുകുട്ടഎസ്. ടി , കോളനിയിൽ 
ടി - -മുപ 37, 800 

04. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 150 -+ വാററ " 
ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന രീതിയും 

സമയവും- 30 - 8-2007 , 10 മണി. 
കർഘാസ് വിൽപ്പന അവസാനിക്കുന്ന തീയതി 

സമയവും -- 5-9 -2007 , 1 മണി, 


ദർഘാസം സ്വീകരിക്കുന്നഅവസാന തീയത യും . 

- സമയവും- 5- 9-2007, 3 മണി, 
ദർഘാസം തുറക്കുംഎന്ന തീയതി യു സമയവും 

- 5- 9 -2007, 4. മണി. 
ാജാലി ചെയ്തുതീർക്കേണ്ട കാലാവധി 
2007 സെപ്ററംബർ 15- ന് മുൻപ്, 

മററു വ്യവസ്ഥ കൾ 
1 . പൂരിപ്പിച്ച മർ ഘാസുകൾ ജില്ലാ ഒാഫീസർ, 

മുജലവകുപ്പ്, വിദ്യാനഗർ, കാസറഗോഡ് 
എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ചു 

സമയത്തിനുമുൻപ് ലഭിക്കേണ്ടതാണ്. 
2 . [ പ്രവർത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 

[ പ്രവർത്തി സമയങ്ങളിൽ വിദ്യാനഗറിലുളള 
ഒാഫീസി ൽ നിന്നും അറിയാവുന്നതാണ്. 
സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധക 
മായിരിക്കും. 
ടെണ്ടർ 08 60ക്കുന്നതുൾപ്പെടെയുളള തീരുമാ 
നങ്ങളെടുക്കുന്നതിനുള്ള അധികാരം ജില്ല 
ഒാഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസ്തുടരുന്ന ദീവസം ഒഴിവുദിവസം 
ആകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവത്തി 
ദിവസം മേൽപ്പറഞ്ഞ അതേ സമയത്തു ന 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും, 


( ഒപ്പ് ) 
ജില്ലാ ഓഫീസർ , 


കാസറഗോഡ്, 


